Kerala Gazette No. 34 dated 21st August 2007 . 
PART III 


STORES PURCHASE DEPARTMENT 


Department of Indigenous Medicine 
TENDER EXTENSION NOTICE 

| [2/2007 - 08 ] 
No . C1 -1701 /2007 ( 3 ) 

1st August 2007. 
The last date for the receipt of tenders in the prescribed form 
for the supply 

of Bread to the 
Government Ayurveda College Hospital, Tripunithura for the year 
2007-08 as per this office tender notification of even No . dated 19 
5 - 2007 and the tender extension 
notice dated 26 - 6 - 2007 has been further extended up to 
30-8 -2007, 2 p. m . 
Price of tender form ( inclusive of VAT ) : 

Original - Rs. 450 
- Duplicate - Rs. 225. 
Date and time for sale of tender forms has been extended up 
to 30 - 8 -2007 , 2 p . m . 

Last date and time of receipt of tenders — 11- 9 -2007 , 2 p.m 

The received tenders will be opened at - 3 .00 p .m . 
on 11- 9- 2007, 

ത്യപ്പൂ ണി ത്തുറ ഗവൺമെന്റ് ആയൂർവേദ കോളേ ജ് 
ആശുപത്രിയിലേക്ക് 2007 - 08 കാലയളവിലേക്ക് ബഡ് ( റൊട്ടി) വിത 
രണം ചെയ്യുവാൻ തയ്യാ റു ള്ള വ രിൽ നിന്നും നിർദ്ദിഷ് 
ഫാറ ത്തിൽ ദർ ഘാ സു കൾ ക്ഷണിച്ചു കൊ ണ്ടുള്ള ഈ 
ആ ഫീ സിന്റ 19 - 5 - 2 007 - ലെ ഇതേ നമ്പർ ദർഘാസ് പര സ്യ 
(പകാരം ദർഘാസുകൾ സ്വീകരിക്കുന്ന അ വ സാന 
തീയതി 30 -8- 2007 - ന്, 2 മണി വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു .. 
ദർഘാസ് ഫാറത്തിന്റെ വില ( വാറ്റ് ഉൾപ്പെടെ) 

അസ്സൽ - രൂപ 450. 

- ഡ്യൂപ്ലിക്കേറ്റ് രൂപ 225. 
- ദർഘാസ് ഫാറങ്ങൾ വിൽക്കുന്ന അ വ സാന തീയതിയും 
സമയവും 30 - 8-2007, 2 മണി. 

ദർഘാസ് സ്വീകരിക്കുന്ന അ വ സാ ന തീയ തി 
സമയവും - 11 - 9 - 2007, 2 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 11 - 9 - 2007, 3 
മണി. 


Tripunithura . 


(Sd.) 
Principal. 


ദർഘാസുകൾ അംഗീകരിച്ചതായി ഫാം ആഫീസിൽ നിന്നും അറിയിക്കു 
ന്നതനുസരിച്ച് സ്വന്തം ചെലവിൽ ആഫീസിൽ നിന്നും ആവശ്യപ്പെടുന്ന അള 
വിലും തൂക്കത്തിലും കമ്പി ഫാമിൽ എത്തിച്ചു നല്കേണ്ടതാണ്. 

നിര ത ദ വ്യ മായി 1000 രൂപ ഫാം ആഫീസിൽ അട യ് ക്കേ ണ്ട 
താ ണ്. സെ ക്യൂ രിറ്റി ഡിപ്പോ സി റ്റാ യി 1,000 രൂപ പണമായോ 
ഡിമാന്റ് ഡാഫ്റ്റായോ ആ ഫീ സിൽ അ ട യ് ക്കേ ണ്ട താ ണ് . 
ആവശ്യമെങ്കിൽ കൂടുതൽ കമ്പി ഇതേ നിരക്കിൽ നല്കുന്നതിന് കരാറുകാ 
രൻ ബാദ്ധ്യസ്ഥനായിരിക്കും. ടി നിരക്ക് 31 - 3- 2008 വരെ ബാധകമായിരിക്കും. 
മറ്റെല്ലാ സർക്കാർ ലേല നിബന്ധനകളും ഇതിനു ബാധകമായിരിക്കും. 


( 3 ) 


കോഴാ യിലുള്ള കോട്ടയം ജില്ലാ ക്യ ഷി തോട്ടത്തി ലേക്ക് 
2007 - 08 വർഷത്തിൽ ആവശ്യമായി വരുന്ന 5000 സ്ക്വയർ മീറ്റർ ഷെയ്ഡ് നെറ്റ് 
ഗ്രീൻ 50 % നൽകുവാൻ തയ്യാറുള്ള വിതരണക്കാരിൽ നിന്നും മുദ്രവച്ച ദർഘാ 
സുകൾക്ഷണിച്ചുകൊള്ളുന്നു . 


കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്ത 400 രൂപ വില യുള്ള 
( വി ല് പന നികുതി പുറ മെ ) നിർദ്ദിഷ്ട ദർ ഘാ സു കൾ 4 - 9 - 2007 , 
10. 30 മണിവരെ ഫാം ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


- പൂരിപ്പിച്ച ദർ ഘാ സു കൾ ഫാം സൂപണ്ട്, ജില്ലാ 
കൃഷിത്തോട്ടം, കോഴാ എന്ന പൂർണ്ണമേൽവിലാസം എഴുതിയ ലാക്കോട്ടിൽ 
അടക്കം ചെയ്ത് 4 - 9 - 20:07 , 10 . 45 വരെ സ്വീക രി 
ക്കു ന്ന താ ണ്. ലാക്കോട്ടിനു മുക ളിൽ “2007 - 08 വർഷ ത്തിൽ 

ഷ യ് ഡ് നെറ്റ് നൽകു ന്ന തിനുള്ള ദർഘാസ് എന്ന് 
വ്യക്ത മായി എഴു തി യി രി ക്കേ ണ്ട തും അ പേ ക്ഷ കന്റെ പൂർണ്ണ 
മേൽവിലാസം രേഖപ്പെടുത്തേണ്ടതുമാണ്. 


ദർ ഘാ സു കൾ 4 - 9 - 2007 തീയതി 11 -ാം മണിക്ക് 
ദർഘാസുകൾ സമർപ്പിച്ചിട്ടുള്ള സന്നിഹിതരായിരിക്കുന്ന വ്യക്തികളുടെ സാന്നി 
ദ്ധ്യ ത്തിൽ തുറന്നു 

പരി ശോ ധി ക്കു ന്നതും 
മേലധികാരികളുടെ അംഗീകാരത്തിനു വിധേയ മായി കുറഞ്ഞ തുക 
രേഖ പ്പെ ടു ത്തി യി രി ക്കുന്ന വ്യക്തിക്ക് താല് ക്കാ ലിക മാ യി 
ഉറപ്പിക്കുന്നതുമാണ്. 


ദർഘാസുകൾ അംഗീകരിച്ചതായി ഫാം ആഫീസിൽ നിന്നും അറിയിക്കു 
ന്നതനുസരിച്ച് സ്വന്തം ചെലവിൽ ആഫീസിൽ നിന്നും ആവശ്യപ്പെടുന്ന അള 
വിലും തൂക്കത്തിലും ഷെയ്ഡ് നെറ്റ് ഫാമിൽ എത്തിച്ചു നൽകേണ്ടതാണ്. 


- നിരതദ്രവ്യമായി 1000 രൂപ ഫാം ആഫീസിൽ അടയ്ക്കേണ്ടതാണ്. സെ 
ക്യൂരിറ്റി ഡെപ്പോസിറ്റായി 1,000 രൂപാ പണമായോ ഡിമാന്റ് ഡ്രാഫ്റ്റായോ ആഫീ 
സിൽ 

അട യ് ക്കേ ണ്ട താ ണ് . 
ആവ ശ്യ മെ ങ്കിൽ കൂടു തൽ ഷയ് ഡ് നെറ്റ് ഇതേ നിര ക്കിൽ 
നല്കുന്നതിന് കരാറുകാരൻ ബാദ്ധ്യസ്ഥനായിരിക്കും. ടി നിരക്ക് 31 -3 - 2008 
വരെ ബാധകമായിരിക്കും. മറ്റെല്ലാ സർക്കാർ ലേല നിബന്ധനകളും ഇതിനു 
ബാധകമായിരിക്കും. 


ജില്ലാ കൃഷിത്തോട്ടം, 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


കോഴാ . 


